( 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg .No. KL/TV(N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


- 
കർ 


ക്കാർ 


രള സർക്കാ 
NIMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 15 
15th November 2016 

1192 തുലാം 30 
30th Thulam 1192 
1938 കാർത്തികം 24 
24th Karthika 1938 


Vol. V 


J 


Thiruvananthapuram , 

Tuesday 


No. 1 45 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കൊല്ലം ജില്ലയിൽ ഇരവിപുരം സബ് രജിസ്ട്രാർ 
ഓഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത്. 

കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ വടക്കേവിള 
വില്ലേജിൽ അ യത്തിൽ ചേരിയിൽ സുപകാശിൽ 

കെ . കുമാരദാസൻ നായർ മകൻ അജിത് 18 - 1- 2013 
തീയതിയിൽ ഒപ്പിട്ടുവച്ചിട്ടുള്ള വിൽപ്പത്രം രജിസ്റ്റർ ചെയ്ത 
കിട്ടുന്നതിലേക്കായി ടി വിൽപ്പത്രത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്ന 
പ്രകാരം ഹാജരാക്കി രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ 
കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ തേവള്ളി 
വാർഡിൽ തിലകം വീട്ടിൽ ഗോപിനാഥനാശാരി മകൻ 
അഡ്വക്കേറ്റ് ശ്രീ . ശ്രീകുമാർ ഈ ഓഫീസിൽ 2016 മേയ് 
മാസം 23 -ാം തീയതി ഹാജരാക്കി ടി വിൽപ്പത് കർത്താവ് 
മരിച്ചുപോയിട്ടുള്ളതായും മറ്റും മൊഴി തന്നിട്ടുള്ളതും ഈ 
ഓഫീസിൽ III -ാം പുസ്തകത്തിൽ പി1 / 2016 -ാം നമ്പരായി 
സ്വീകരിച്ചിട്ടുള്ളതും ആകുന്നു . ടി വിൽപ്പത്രം സംബന്ധിച്ച് 
വിചാരണ 2016 ഡിസംബർ മാസം 3 -ാം തീയതി ശനിയാഴ്ച 


പകൽ 11 മണിക്ക് ഈ ഓഫീസിൽ വച്ച് നട ത്തു വാ ൻ 
നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ടി വിൽപ്പത്രം രജിസ്റ്റർ 
ചെയ്യുന്നതിൽ ആർക്കെങ്കിലും തർക്കമോ ആക്ഷേപമോ 
ഉള്ളപക്ഷം വിചാരണ ദിവസം പകൽ 11 മണിക്ക് മുൻപായി 
ഈ ഓഫീസിൽ ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതും 
അ തിനു ശേഷം വരുന്ന ആക്ഷേപങ്ങളോ തർക്ക ങ്ങ ളോ 
പരിഗണിക്കുന്നതല്ലാത്തതും ആകുന്നു . 

( ഒപ്പ്) 
സബ് രജിസ്ട്രാർ , 
ഇരവിപുരം. 


